O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6539 


Revenue Department 


22nd February 2022 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 103102022 


09-02-2022 


അനന്തരാവകാശ 


തൃശൂർ താലൂക്കിൽ ചിയ്യാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ടി ജോസ് s / o . തോമസ് , കാക്കശ്ശേരി 
വീട് , ചിയ്യാരം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചിയ്യാരം വില്ലേജിൽ പരേതൻറെ ഭാര്യ പുഷ്പം ജോസ് , കാക്കശ്ശേരി വീട് , ചിയ്യാരം , ബോധിപ്പിച്ച അപേക്ഷ 
ചിയ്യാരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 11-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പുഷ്പം ജോസ് 


ഭാര്യ 


72 


2 


| ജോസ് തോമസ് 


മകൻ 


53 


3 


മീര ജോസ് 


മകൾ 


52 


4 


താര 


| മകൾ 


48 


നമ്പർ : A4 / 103082022 


09-02-2022 


തൃശൂർ താലൂക്കിൽ ചിയ്യാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുതുക്കാട്ടുകാരൻ പോൾ സണ്ണി s / o . പോൾ 
പുതുക്കാട്ടുകാരൻ വീട് , കുരിയച്ചിറ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചിയ്യാരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ടെസ്സി സണ്ണി , പുതുക്കാട്ടുകാരൻ വീട് , 
കുരിയച്ചിറ , ബോധിപ്പിച്ച അപേക്ഷ ചിയ്യാരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


52 


2 


മകൻ 


24 


| ടെസ്സി സണ്ണി 
എഡ്വിൻ സണ്ണി 
| ഗോഡ്വിൻ സണ്ണി 
മെൽവിൻ സണ്ണി 


3 


മകൻ 


19 


4 


| മകൻ 


17 


നമ്പർ : A4 / 283032021 


09-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6540 


KERALA GAZETTE 


Part III 


തൃശൂർ താലൂക്കിൽ കിള്ളന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോസി പി വി W / o . ദേവസ്സി ഇ എ , 
എടക്കളത്തൂർ വീട് , മുളങ്കുന്നത്തുകാവ് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിള്ളന്നൂർ വില്ലേജിൽ പരേതയുടെ മകൻ ഫ്രാൻസിസ് , എടക്കളത്തൂർ വീട് , 
മുളങ്കുന്നത്തുകാവ് , ബോധിപ്പിച്ച അപേക്ഷ കിള്ളന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-11-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കാതറിൻ 


മകൾ 


57 


2 


റോസ 


| മകൾ 


55 


3 


ജോസഫ് 


മകൻ 


53 


4 


റാഫേൽ 


മകൻ 


51 


5 


| മേരി 


മകൾ 


48 


6 


മേരിബേബി 


മകൾ 


45 


7 


| ഫ്രാൻസിസ് 


മകൻ 


42 


8 


കൊച്ചുത്രേസ്യ 


മകൾ 


41 


നമ്പർ : A4 / 112432022 


09-02-2022 


തൃശൂർ താലൂക്കിൽ ഊരകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ അമ്മിണി W / o . കെ ഐ 

കെ 
ശങ്കരനാരായണൻ , കാരണയിൽ വീട് , കരുവന്നൂർ എന്നയാളുടെ 

അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഊരകം വില്ലേജിൽ പരേതയുടെ മകൻ ശ്രീകുമാർ കെ എസ് , 
കാരണയിൽ വീട് , കരുവന്നൂർ , ബോധിപ്പിച്ച അപേക്ഷ ഊരകം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത കെ എസ് 


മകൾ 


64 


2 


ജൂല കെ എസ് 


മകൾ 


58 


3 


ശ്രീകുമാർ കെ എസ് 


| മകൻ 


52 


നമ്പർ : A4106602022 


10-02-2022 


തൃശൂർ താലൂക്കിൽ കാരമുക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രത്നാവതി കെ ആർ w !ം.പ്രഭാകരൻ കെ ക 

കല്ലയിൽ വീട് , കണ്ടശ്ശാംകടവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാരമുക്ക് വില്ലേജിൽ പരേതയുടെ മകൻ സുഹാസ് കെ , കല്ലായിൽ വീട് , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6541 


Revenue Department 


22nd February 2022 


കണ്ടശ്ശാംകടവ് , ബോധിപ്പിച്ച അപേക്ഷ കാരമുക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-02-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയകുമാരി കെ 


| മകൾ 


64 


2 


പ്രകാശ് കെ പി 


മകൻ 


62 


3 


ഉഷ കെ 


മകൾ 


58 


4 


സുഹാസ് കെ 


മകൻ 


52 


നമ്പർ : A4 / 10659 / 2022 


10-02-2022 


തൃശൂർ താലൂക്കിൽ എടക്കുന്നി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിൻസെന്റ് വി വി s / o . വറീത് വി എ , 
വടക്കേത്തല വീട് , തലോർ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എടക്കുന്നി വില്ലേജിൽ പരേതൻറെ ഭാര്യ അൻസ കെ എ , വടക്കേത്തല വീട് , തലോർ , 
ബോധിപ്പിച്ച അപേക്ഷ എടക്കുന്നി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അൻസ കെ എ 


ഭാര്യ 


51 


2 


മകൻ 


28 


| ആൽഫ്രഡ് ജോ വി വി 
| എൻറോസ് വി വി 


3 


മകൾ 


22 


4 


ഡോൺവിൻസെന്റ് വി 


| മകൻ 


21 


നമ്പർ : A4 / 10657 / 2022 


10-02-2022 


തൃശൂർ താലൂക്കിൽ എടക്കുന്നി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മീനാക്ഷി വാര്യർ W / o . ഇ മാധവവാര്യർ 
, ശ്രീനിലയം , എടക്കുന്നി വാരിയം വീട് , ഒല്ലൂർ എന്നയാളുടെ 

അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എടക്കുന്നി വില്ലേജിൽ പരേതയുടെ മകൻ അജിത്കുമാർ 
വാര്യർ , ശ്രീനിലയം , എടക്കുന്നി വാരിയം വീട് , ഒല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ എടക്കുന്നി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 01-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6542 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അജിത്കുമാർ 

വാര്യർ 


മകൻ 


62 


നമ്പർ : A4 / 10655 / 2022 


10-02-2022 


1 


തൃശൂർ താലൂക്കിൽ പെരിങ്ങാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ കെ സാവിത്രി w / o 
യു . ബാലരാമപണിക്കർ , നിർമ്മാല്യം വീട് , കിഴക്കുംപാട്ടുകര എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങാവ് വില്ലേജിൽ പരേതയുടെ മകൾ ആശ എ കെ , 
നിർമ്മാല്യം'വീട് , കിഴക്കുംപാട്ടുകര , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-01-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആശ എ കെ 


| മകൾ 


65 


2 


നായർമീര അമ്പലപെറ്റ കൊടക്കാട് 


മകൾ 


55 


നമ്പർ : A4 / 106532022 


10-02-2022 


തൃശൂർ താലൂക്കിൽ കാരമുക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ അരവിന്ദൻ s !ം.കുഞ്ഞിമാമ , കൂട്ടാ 
ല വീട് , കണ്ടശ്ശാംകടവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കാരമുക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീലത , കൂട്ടാല വീട് , കണ്ടശ്ശാംകടവ് , ബോധിപ്പിച്ച അപേക്ഷ 
കാരമുക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീലത 


ഭാര്യ 


57 


2 


നിമിഷ 


മകൾ 


36 


3 


രാകേഷ് 


മകൻ 


31 


നമ്പർ : A4 / 106462022 


10-02-2022 


തൃശൂർ താലൂക്കിൽ കുറ്റൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ് സി പി s / o . പൊറിഞ്ചു , ചിറ്റിലപ്പിള്ളി വീട് 
കൊട്ടേക്കാട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുറ്റൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ അച്ചായി എ പി , ചിറ്റിലപ്പിള്ളി വീട് , കൊട്ടേക്കാട് , ബോധിപ്പിച്ച 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6543 


Revenue Department 


22nd February 2022 


അപേക്ഷ 


കുറ്റൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 11-08-2010 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അച്ചായി എ പി 


ഭാര്യ 


74 


2 


അലക്സ് 


മകൻ 


47 


3 


സോണിയ 


മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6544 


KERALA GAZETTE 


Part III 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 116322022 


16-02-2022 


തൃശൂർ താലൂക്കിൽ വല്ലച്ചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി പി ദേവിക്കുട്ടി W / o . കെ ഡബ്ളിയു കൃഷ്ണ 
ൻ ഇളയത് , വലിയമംഗലത്ത് ഇല്ലം , ഒല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വല്ലച്ചിറ വില്ലേജിൽ പരേതയുടെ മകൾ ശ്രീലത കെ , കൃഷ്ണപാദം , മല്ലിശ്ശേരി പറമ്പിൽ 
വീട് , ഗുരുവായൂർ , ബോധിപ്പിച്ച അപേക്ഷ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുധ കെ 


മകൾ 


72 


2 


ഗിരിജ കെ 


മകൾ 


65 


3 


മകൾ 


| മുരളി കെ 
ശ്രീലത കെ 


O ) | | 


59 


4 


| മകൾ 


57 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6545 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ 


A4-729 / 2022 


19/02/2022 


കേരള സർക്കാർ ഗസറ്റ് നം 03 , തിയതി 18 / 01/2022 വാല്യം -11 , Part II , പേജ് നം 2631 ൽ പ്രസിദ്ധീകരിച്ച 


! 


പരസ്യത്തിൽ പരേതന്റെ വീട്ടു പേര് ' മണ്ണാങ്കണ്ടത്ത് ' എന്നതിനു പകരം " കാളിയംവീട്ടിൽ ' എന്ന് തിരുത്തി 


വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6546 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ 


A4-2901112021 


19/02/2022 


കേരള സർക്കാർ ഗസറ്റ് നം 02 , തിയതി 11/01/2022 വാല്യം -11 , Part III , പേജ് നം 1564 ൽ പ്രസിദ്ധീകരിച്ച 


പരസ്യത്തിൽ പരേതൻ മരണപ്പെട്ട തിയതി 


02/12/2020 ' എന്നതിനു പകരം " 02/12/2010 ' എന്ന് തിരുത്തി 


വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6547 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ 


A4-27472 / 2021 


19/02/2022 


കേരള സർക്കാർ ഗസറ്റ് നം 51 , തിയതി 28/12/2021 വാല്യം -10 , Part II , പേജ് നം 18580 ൽ പ്രസിദ്ധീകരിച്ച 


1 


പരസ്യത്തിൽ പരേതന്റെ പേര് 


നെന്മാറ നാരായണ അയ്യർ ' എന്നതിനു പകരം 


നന്മാറ നാരായണ 


2 


കൈലാസ അയ്യർ ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:30 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


